Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
- കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
| KL /TV ( N ) /12/12- 14 


: 
കേരളത 


ക 


രള സർക് 


ാർ 


GOVEK 


MENT OF W 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No . 


18th September 2012 
2012 സെപ്റ്റംബർ 18 
27th Bhadra 1934 
1934 ഭാദം 27 


വാല്യം 1 


. , 15 


തിരുവനന്തപുരം, ചൊവ്വ 


270 Bhandra 1984 " 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


THRISSUR DISTRICT 


നോട്ടീസ് 


നമ്പർ ബി1- 9441 / 2012 . 


2012 ആഗസ്റ്റ് 6. 


നമ്പർ ബി1 - 9440 / 2012 . 


| 2012 ആഗസ്റ്റ് 6. 


ചാവക്കാട് താലൂക്ക്, പേരകം വില്ലേജിൽ റീസർവ്വ 
70 /1- ൽപ്പെട്ട 4 /4 സെന്റ് നി. കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
രജിസ്ട്രർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീമതി മീനാക്ഷി 
w / o അരവിന്ദൻ നായർ, മാമ്പുഴ, പേരകം എന്നവർ അപേക്ഷി 
ച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാളുടെ പേരിൽ MLR ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ 
സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ 
രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


ചാവക്കാട് താലൂക്ക്, പേരകം വില്ലേജിൽ റീസർവ്വ 
70 /1- ൽപ്പെട്ട 1.72 ആർ സി. കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
- രജിസ്ട്രർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീമതി ബിന്ദു , 

ശ്രീമതി ഇന്ദു പണിക്കർ, ശ്രീമതി സിന്ധുഗോപാൽ പണിക്കർ 
d/o അംബുജം അമ്മ, പേരകം എന്നിവർ അപേക്ഷിച്ചിട്ടുണ്ട്. 
പസ്ത ഭൂമി ടിയാളുകളുടെ പേരിൽ MLR ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ തെളിവുകൾ 
സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ 
രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 9443 / 2012. 

2012 ആഗസ്റ്റ് 6. 
ചാവക്കാട് താലൂക്ക്, പുന്നയൂർ വില്ലേജിൽ റീസർവ്വ 
244/ 9 - ൽപ്പെട്ട 12 സെന്റ് നി. കെ . ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
രജിസ്ട്രർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . ശശികുമാർ 
s/o പാർവ്വതിഭായ്, തെക്കിനിയേടത്ത്, പുന്നയൂർ എന്നയാൾ 
അപേക്ഷിച്ചിട്ടു ണ്ട് . ( പസ്തുത ഭൂമി ടിയാ ന്റെ പേരിൽ 
MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം മതിയായ 
തെളിവുകൾ സഹിതം തൃശ്ശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ബി1- 9244 / 2012 . 

2012 ആഗസ്റ്റ് 6. 
ചാവക്കാട് താലൂക്ക്, കു ണ്ട ഴി യൂർ വില്ലേജിൽ 
റീസർവെ 131/ 7- ൽപ്പെട്ട 04.86 ആർ നി. കെ . ഭൂമി പട്ടയഭൂമിയാക്കി 
മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . ഹംസ , 
s/o അബ്ദുൾ ഖാദർ, രായംമരയ്ക്കാർ വീട്, തൊയംക്കാവ്, 
കുണ്ടഴിയൂർ എന്നയാൾ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി 
ടിയാന്റെ പേരിൽ MLR ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് 

കൊടു ക്കു ന്ന തിൽ ആർക്കെ ങ്കിലുംആക്ഷേ പമുള്ളപക്ഷം 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 
60 ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 

( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽഓഫീസ്, റവന്യൂ ഡിവിഷണൽ 
തൃശ്ശൂർ. 

ഓഫീസർ. 


